14th Nov. 2017) 


COMMISSIONERATE OF LAND REVENUE 


9759 


o 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/634/2015 -17 


- 


GOVERN 


കേര 


രള സർക്ക 
NMENT OF 


രാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

ചൊവ്വ 


2017 നവംബർ 14 
14th November 2017 

1193 തുലാം 29 
29th Thulam 1193 


നമ്പർ 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


1939 കാർത്തികം 23 
23rd Karthika 1939 


PART III 
Commissionerate of Land Revenue 


14th Nov. 2017] 


COMMISSIONERATE OF LAND REVENUE 


9760 


ഉണ്ടെങ്കിൽ അവർ ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന 
തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ ആഫീ സിൽ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. നിശ്ചിത 
സമ യ ത്തി നു ശേ ഷ വും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേ പ ങ്ങൾ സ്വീക രി ക്കു ന്ന ത ല്ല . ആ ക്ഷേ പ ങ്ങ ൾ 
ലഭി ക്കാത്ത പക്ഷം അപേക്ഷകന് അ ന ത രാ വ കാശ 
സർട്ടിഫിക്കറ്റ് അ നു വ ദി ക്കാ വു ന്ന താ ണെന്ന് ഇതിനാൽ 
എല്ലാവരേയും അറിയിക്കുന്നു. 
താലൂക്കാഫീസ്, 

- ( ഒപ്പ്) 
താമരശ്ശേരി. 

തഹശീൽദാർ, 


WAYANAD DISTRICT 


ലേല പരസ്യം 


( 1) 


വയസ് 


നിശ്ചിത സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന 
ആ ക്ഷേ പ ങ്ങൾ സ്വീക രി ക്കു ന്ന ത ല്ല . ആ ക്ഷേ പ ങ്ങ ൾ 
ലഭി ക്കാത്ത പക്ഷം അപേക്ഷക യ് ക്ക് അ ന പ രാ വ കാശ 
സർട്ടിഫിക്കറ്റ് അ നു വാദിക്കാ വു ന്ന താ ണെന്ന് ഇതിനാൽ 
എല്ലാവരേയും അറിയിക്കുന്നു . 

(13) 
റഫ്. സി2 - 14078 / 2017. 

2017 ഒക്ടോബർ 6. 
താമരശ്ശേരി താലൂക്ക്, കെടവൂർ അംശം, പൂനൂർ ദേശത്ത് 
താമസിച്ചിരുന്ന ഖദീജ w/o ( late ) ഉസ്മാൻ, ചക്കിട്ടമ്മൽ വീട്, 
ഉണ്ണികുളം പി . ഒ. എന്നവർ 2 - 11 - 2006 -ാം തീയതി 
മരണമടഞ്ഞിരിക്കുന്നു . പരേതയുടെ അ ന ത രാ വ കാശ 
സർട്ടിഫിക്കറ്റിനു വേണ്ടി പരേതയുടെ മകൾ സൽമ, സി., 
ചക്കിട്ട മ്മൽ വീട്, ഉണ്ണികുളം പി . ഒ . ബോധിപ്പി ക്കു ന്ന 
അപേക്ഷാകാര്യത്തിൽ അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്ന വരാണ് പരേതയുടെ അനന്ത രാവകാശികളെന്ന് 
അറിവായിരിക്കുന്നു . 
കമ പേര് 

- പരേതയുമായുള്ള 
നമ്പർ 

ബന്ധം 
ആമിന , എ . ടി . 

മാതാവ് 
2 സൽമ , സി . 

മകൾ 
സൽമാൻ, സി. 

മകൻ 
-- മേൽപ്പറഞ്ഞ അ വ കാ ശി കളെ ഉൾ പ്പെടുത്തി ഒരു 
അ ന ന്തരാവകാശ സർട്ടി ഫിക്കറ്റ് അ നു വ ദിക്കു ന്ന തിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും നിയമോചിതമായ തടസ്സങ്ങൾ 
ഉണ്ടെങ്കിൽ അവർ ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന 
തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ ആ ഫീ സിൽ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. നിശ്ചിത 
സമ യ ത്തി നു ശേ ഷ വും തപാൽമാർഗ്ഗവും ലഭി ക്കു ന്ന 
ആക്ഷേ പ ങ്ങൾ സ്വീക രി ക്കു ന്ന ത ല്ല . ആ ക്ഷേ പ ങ്ങ ൾ 
ലഭിക്കാത്ത പക്ഷം അ പ ക്ഷക യ് ക്ക് അ ന ത രാ വ കാശ 
സർട്ടിഫിക്കറ്റ് അ നു വ ദി ക്കാ വു ന്ന താ ണെന്ന് ഇതിനാൽ 
എല്ലാവരേയും അറിയിക്കുന്നു . 

- ( 14 ) 
റഫ് . സി2 - 13379 / 2017. 

2017 ഒക്ടോബർ 6. 
- താമരശ്ശേരി താലൂക്ക്, തിരുവമ്പാടി അംശം, തിരുവമ്പാടി 
ദേശത്ത് താമസിച്ചിരുന്ന മാത്യു s/ o (late ) വർഗ്ഗീസ്, കുന്നത്ത് 
വീട്, പുല്ലൂരാംപാറ പി . ഒ. എന്നയാൾ 26 - 4 - 2017 -ാം തീയതി 
മരണമടഞ്ഞിരിക്കുന്നു. പരേതന്റെ അനന്തരാവകാശ സർട്ടിഫി 
ക്കറ്റിനുവേണ്ടി പരേതന്റെ മകൻ ജോർജ്ജ് മാത്യു , കുന്നത്ത് 
വീട്, പുല്ലൂരാംപാറ പി . ഒ . ബോധിപ്പിക്കുന്ന അപേക്ഷാകാര്യ 
ത്തിൽ അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് 
പരേതന്റെ അനന്തരാവകാശികളെന്ന് അറിവായിരിക്കുന്നു . 


നമ്പർ ബി3 - 2017 / 11495 / 12. 

2017 ഒക്ടോബർ 13. 
മാനന്തവാടി താലൂക്ക്, മാനന്തവാടി വില്ലേജിൽ സർവ്വ 
നമ്പർ 493/ 1 ബി1- ൽ ഉൾപ്പെട്ട ഭൂമിയിൽ കടപുഴകി വീണതും 
താലൂക്ക് ആഫീസ് പരി സ രത്ത് സൂക്ഷിച്ചിട്ടുള്ളതു മായ 
ചു വ ന്ന കിൽ മരം 16 - 11 - 2017 - ന് രാവിലെ 11 മണിക്ക് 
മാനന്തവാടി താലൂക്ക്ഓഫീസിൽ വെച്ച് ജില്ലാ കളക്ടർ 
ജില്ലാ കളക്ടർ അ ധി കാ ര പ്പെ ടു ത്തുന്ന ഉദ്യോ ഗ സ്ഥൻ 
പര സ്യ മാ യി ലേലം ചെയ്യു ന്ന താ ണ് . ലേല ത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ - 5, 000 നിരതദ്രവ്യം 

കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ 
തുകയ്ക്ക് ലേലം വിളിക്കു ന്ന യാളിന്റെ പേരിൽ ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതും, ലേലതുകയും, ചരക്ക് 

സേവന നികുതിയും ( 18 % ) ഇവ യെല്ലാം കൂടി കൂട്ടിയ 
തുകയുടെ 5 % എഫ്. ഡി . റ്റി . യും അട ക്ക മുള്ള തുക 
അപ്പോൾ തന്നെ അടയ്ക്കേണ്ടതാണ്. ലേലം സ്ഥിരീകരിച്ച് 
15 ദിവസത്തിനകം ടി തടി സ്വന്തം ചില വിൽ ആർക്കും 
നാശനഷ്ടമുണ്ടാക്കാത്ത രീതിയിൽ കക്ഷി ടി സ്ഥലത്തുനിന്നും 
നീക്കം ചെയ്യേണ്ട താ ണ് . ലേലം ജില്ലാ കളക്ടറുടെ 
അംഗീകാരത്തിന് വിധേയമായിരിക്കുന്നതാണ്. 


തടി വിവരം 


ക്രമ ഇനം നീളം വീതി വ്യാപം ക്ലാസ്സ് വില 
നമ്പർ 

മീറ്റർ മീറ്റർ 


4 . 10 


1 . 20 


0 . 369 


II B 


ചുവന്ന 
അകിൽ 


2 . 00 


1. 00 


0 . 125 


1.40 


1.00 


0 .087 


പേര് 


വയസ് 


| കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


ആകെ 


3 ,782.00 


| ( 2 ) 


അന്നക്കുട്ടി 

ഭാര്യ 
ജോർജ്ജ്മാത്യു 

മകൻ 
വിൻസന്റ് മാത്യു 
- ജോബി മാത്യു 
- ജെസി മാത്യു 

മകൾ 
ഷെല്ലി മാത്യു 
മേൽപ്പറഞ്ഞ അവ കാ ശി കളെ ഉൾ പ്പെടുത്തി ഒരു 
അ ന ന്ത രാവ കാശ സർട്ടിഫിക്കറ്റ് അ നു വ ദിക്കു ന്ന തിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും നിയമോചിതമായ തടസ്സങ്ങൾ 


നമ്പർ ബി3- 2015 / 35526/ 12 . 

2017 ഒക്ടോബർ 13. 
വൈത്തിരി, താലൂക്ക്, മുട്ടിൽ നോർത്ത് വില്ലേ ജ് , 
ബ്ലോക്ക് 15 , റീസർവെ നമ്പർ 76 / 3 - ൽ ഉൾപ്പെട്ട പറളിക്കുന്ന് 
W . 0 . L . P . സ്കൂ ൾ കോമ്പൗണ്ടിലെ മരങ്ങൾ 21 - 11 - 2017 - ന് 
രാവിലെ 11 മണിക്ക് ടി സ്ഥലത്ത് വെച്ച് ജില്ലാ കളക്ടർ 
ജില്ലാ കളക്ടർ അ ധി കാ ര പ്പെ ടു ത്തുന്ന ഉദ്യോ ഗ സ്ഥൻ 
പര സ്യ മാ യി ലേലം ചെയ്യു ന്ന താ ണ് . ലേല ത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ - 5, 000 നിരതദ്രവ്യം 
കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ 


238 


14th Nov. 2017) 


COMMISSIONERATE OF LAND REVENUE 


9761 


Mananthavady Taluk 

പരസ്യം 


തുകയ്ക്ക് ലേലം വിളി ക്കു ന്ന യാളിന്റെ പേരിൽ ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതും, ലേലത്തുകയും, ചരക്ക് 

സേവന നികുതിയും ( 18 % ) ഇവ യെല്ലാം കൂടി കൂട്ടിയ 
തുകയുടെ 5 % എഫ്. ഡി . റ്റി. യും അടക്കമുള്ള തുക അപ്പോൾ 
തന്നെ അ ട യ് ക്കേ ണ്ട താ ണ് . ലേലം സ്ഥിരീ ക രിച്ച് 15 
ദി വ സ ത്തി നകം ടി തടി സ്വന്തം ചില വിൽ ആർക്കും 
നാശനഷ്ടമുണ്ടാക്കാത്ത രീതിയിൽ കക്ഷി ടി സ്ഥലത്തു നിന്നും 
നീക്കം ചെയ്യേണ്ട താ ണ്. ലേലം ജില്ലാ കള ക ടറുടെ 
അംഗീകാരത്തിന് വിധേയമായിരിക്കുന്നതാണ്. 


നമ്പർ എച്ച് - 21399 /2017. 

2017 ഒക്ടോബർ 10 . 
മാനന്തവാടി താലൂക്ക്, മാനന്തവാടി അംശം, വേമം ദേശത്ത് 
താമ സിച്ചിരുന്ന അന്ന, എ . ജെ ., എ . ജെ . പൗലോസ്, 
ആലിയാട്ടുകുടി വീട്, കണിയാ രം എന്നിവർ യഥാക്രമം 
7 - 9 - 1998, 25 - 3 - 2000 തീയതികളിൽ മരണമടഞ്ഞിരിക്കുന്നു . 
പരേതരുടെ അന ന്ത രാ വകാശ സർട്ടിഫിക്കറ്റിനു വേണ്ടി 
പരേതരുടെ മകൻ ബോധിപ്പിക്കുന്ന അപേക്ഷാ കാര്യത്തിൽ 
അ ന്വേ ഷണം നട ത്തി യ തിൽ താഴെ പേരു 
പറ യു ന്ന യാളാണ് പരേതരുടെ അനന്തരാവകാശി യെന്ന് 
അറിവായിരിക്കുന്നു . 


തടിവിവരം 


ക്രമ വണ്ണം ഉയരം വ്യാപ്തം ക്ലാസ്സ് സീനിയറേജ് 
നമ്പർ സെ . മീ . മീറ്റർ 

നിരക്ക് 


227 


പേര് 


2 
- 3 


8 
8 
7 


225 
205 


പരേതരുമായുള്ള വയസ് 

ബന്ധം 


2 .524 
2.524 
1.908 
6 . 956 


1D 
1D 
1D 


79, 550 
- 79 , 550 

79, 550 


60 


( 3 ) 


അൽഫോസ്, എ . പി. - മകൻ 
മേൽപ്പറഞ്ഞ അവകാശിയെ ഉൾപ്പെടുത്തി ഒരു അനന്ത 
രാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന് ആർക്കെങ്കിലും 
നിയമോ ചി തമായ തട സ്സ ങ്ങ ളു ണ്ട ങ്കിൽ ഈ പരസ്യം 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദി വ സ ത്തി നകം ഇ 
ആഫീസിൽ ബോധിപ്പിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനു 
ശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരി 
ക്കുന്നതല്ല . ആക്ഷേപങ്ങൾ ലഭിക്കാത്ത പക്ഷം അപേക്ഷകന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കാവുന്നതാണെന്ന് 
ഇതിനാൽ എല്ലാവരെയും അറിയിക്കുന്നു . 


നമ്പർ ബി3 -20511/ 2007 . 

2017 ഒക്ടോബർ 13. 
- സുൽത്താൻബത്തേരി താലൂക്ക്, നൂൽപ്പുഴ വില്ലേജ്, 
ബ്ലോക്ക് നമ്പർ 32 - ൽ റീസർവെ നമ്പർ 117 /2 - ൽ ഉൾപ്പെട്ട 
0.4249 ഹെക്ടർ ഭൂമിയിൽ കടപുഴകി വീണു കിടക്കുന്ന 
2 വീട്ടി മ ര ങ്ങൾ 23 -11 - 2017 - ന് രാവിലെ 11 മണിക്ക് ടി 
സ്ഥലത്ത് വെച്ച് ജില്ലാ കള ക് ടർ / ജില്ലാ കള ക് ടർ 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ പരസ്യമായി ലേലം 
ചെയ്യുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 
- 5, 000 നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. 
ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്നയാളിന്റെ 
പേരിൽ ലേലം താൽക്കാ ലി ക മാ യി ഉറ പ്പി ക്കു ന്നതും, 
ലേല ത്തു കയും, ചരക്ക് സേവന നികുതിയും ( 18 % ) 
ഇവയെല്ലാം കൂടി കൂട്ടിയ തുകയുടെ 5 % എഫ്. ഡി . റ്റി. യും 
അടക്കമുള്ള തുക അപ്പോൾ തന്നെ അടയ്ക്കേണ്ടതാണ്. ലേലം 
സ്ഥിരീകരിച്ച് 15 ദിവസത്തിനകം ടി തടി സ്വന്തം ചിലവിൽ 
ആർക്കും നാശ ന ഷ മു ണ്ടാ ക്കാത്ത രീതിയിൽ കക്ഷി ടി 
സ്ഥലത്തുനിന്നും നീക്കം ചെയ്യേണ്ട താ ണ്. ലേലം ജില്ലാ 
കളക്ടറുടെ അംഗീകാരത്തിന് വിധേയമായിരിക്കുന്നതാണ്. 

തടി വിവരം 


നമ്പർ എച്ച്1 - 22812 /2017 . 

2017 ഒക്ടോബർ 10 . 
- മാനന്തവാടി താലൂക്ക്, പയ്യമ്പള്ളി അംശം ദേശത്ത് 
- താമ സിച്ചിരുന്ന ഇ . യു . മത്തായി s/ o ഊല ഹ ന്നാൻ, 
ഇരു പുളം കാട്ടിൽ വീട്, പയ്യമ്പള്ളി പി . ഒ . എന്ന യാൾ 
9 - 1 - 2017 -ാം തീയതി മര ണ മടഞ്ഞിരിക്കുന്നു . പരേതന്റെ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി പരേതന്റെ മകൻ 
ബോധിപ്പിക്കുന്ന അപേക്ഷാ കാര്യ ത്തിൽ അന്വേഷണം 
നട ത്തി യ തിൽ താഴെ പേരു പറ യു ന്ന വരാണ് പരേതന്റെ 
അനന്തരാവകാശികളെന്ന് അറിവായിരിക്കുന്നു . 


കമ 


- പേര് 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ 


സാലി മാത 


ഭാര്യ 


കമ 


നമ്പർ 


ഇനം നീളം മദ്ധ്യ വ്യാപ്തം സീനിയറേജ് 

വണ്ണം M3 


ဂဂ္ဂ 


ജിൻസി മാത 


മകൾ 


- 


32 


ജിതിൻ മാത 


മകൻ 


1 


വീട്ടി 


7 


7 


L 


2 
1. 5 


1.750 
1. 08 


68 , 843 
68,843 


ജിം 


4 


7 . 7 


- 


7 . 7 


1. 2 


0 .693 
0. 18 


4 5 


- 


0. 8 


31, 003 
31, 003 
31, 003 


5 . 7 


0 . 90 


0 .289 


1 . 4 


1 . 103 


68,843 
31, 003 


ജിലി മാത്യു 

മകൾ 
-- മേൽപ്പറഞ്ഞ അ വ കാശിക ള ഉൾ പ്പെടുത്തി ഒരു 
അ ന ത രാവകാശ സർട്ടിഫിക്കറ്റ് അ നു വ ദി ക്കു ന്ന തിന് 
ആർക്കെങ്കിലും നിയമോചിതമായ തടസ്സങ്ങളുണ്ടെങ്കിൽ ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആ ഫീ സിൽ ബോധിപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത 
സമ യത്തി നു ശേ ഷവും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേ പ ങ്ങൾ സ്വീക രി ക്കു ന്ന ത ല്ല . ആ ക്ഷേ പ ങ്ങ ൾ 
ല ഭി ക്കാ ത്ത പക്ഷം അ അ ക്ഷകന് അ ന ത രാ വ കാശ 
- സർട്ടിഫിക്കറ്റ് അ നു വ ദി ക്കാ വു ന്ന താ ണെന്ന് ഇതിനാൽ 
എല്ലാവരെയും അറിയിക്കുന്നു . 


- 5 
- 4.6 


5 


1 
0 .9 


0 . 313 
0.233 


31,003 


കളക്ടറേറ്റ്, 
വയനാട്. 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


239 


